PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 

വിജ്ഞാപനം 
നമ്പർ സി3 - 8749/ 2007- I. 

| 2008 നവംബർ 29 . 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 7228/ RA നമ്പരായി 
രജി സ്റ്റർ ചെയ്ത മർക്ക സ്സു ദു അ വ ത്തിൽ ഇസ്ലാമിയ്യ വക 
തളിപ്പറമ്പ് താലൂക്കിൽ ചുഴലി വില്ലേജിൽ സർവെ 374 - ൽ 
126 സെന്റ്വസ്തു വിൽപ്പന നടത്തുന്നതിനു വഖഫ് സെക്രട്ടറി 
അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . ടി വസ്തു വിൽപ്പന സംബന്ധിച്ച് 
ആർക്കെങ്കിലുംഎന്തെങ്കിലും ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോ 
ഉണ്ടങ്കിൽ ആയത് ഈ വിജ്ഞാപനം പ്രസിദ്ധ പ്പെടുത്തി 
15 ദി വ സ ത്തി നകം ചീഫ് എക് സി കട്ടീവ് ആ ഫീ സർ, 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, വി . ഐ . പി . റോഡ്, 
എറണാകുളം, കൊച്ചി- 17 എന്ന വിലാസത്തിൽ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന 
യാതൊ രു വിധ ആക്ഷേ പ ങ്ങ ളും അ ഭി പാ യ ങ്ങളും 
പരി ഗ ണി ക്കു ന്ന തല്ല എന്ന വിവ രവും ബന്ധ പ്പെട്ട 
എല്ലാവരേയും ഇതിനാൽ അറിയിക്കുന്നു. 


- ( ഒപ്പ്) 


വി. ഐ . പി. റോഡ്, 
കലൂർ, കൊച്ചി. 


- ചീഫ്എക്സിക്യൂട്ടീവ്ആഫീസർ. 


